Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


മു 


മ 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


' 


2021 ആഗസ്റ്റ് 3 
3rd August 2021 
1196 കർക്കടകം 18 
18th Karkadakam 1196 
1943 ശാവണം 12 
12th Sravana 1943 


31 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


5884 


KERALA GAZETTE 


[ PART III 


Cherthala Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എഫ്4-66602021 . 


2021 ജൂലൈ 12 . 


( 32 ) 
നമ്പർ എ4-7409 / 2021 . 

2021 ജൂൺ 13 . 
അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
തക്കൂ ട്ട ത്തിൽ വീട്ടിൽ ലില്ലി രാഘ വൻ എന്ന വർ 
മ രി ച്ചു പോ യെന്നും വിവിധ ആവ ശ്യ ത്തിന് അവ കാശ 
സർട്ടിഫിക്കറ്റ് അവകാശപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
അനിൽകുമാർ സമർപ്പിച്ച അപേക്ഷ യിന്മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
23 -2-2021 -ാം തീയതി മരിച്ചു പോയെന്നും പരേതയുടെ 
അനന്തരാവ കാ ശി കളായി 

പറ യു ന്ന മൂന്ന് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


താഴ 


ആലപ്പുഴ ജില്ല യിൽ ചേർത്തല 

താലൂ ക്കിൽ 
കൊക്കോതമംഗലം വില്ലേജിൽ പുത്തൻപുരയിൽ വീട്ടിൽ 
പി . റ്റി . തോമസ് എന്ന യാൾ 21 - 10 - 19 95 -  ാം തീയതി 
മ ര ണ പ്പെ ട്ടു വെന്നും പരേതന്റെ 

നിയ മാ നു സ ത 
അവകാശികളെ കാണിക്കുന്നതിന് വിവിധ ആവശ്യത്തിലേക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ചിന്നമ്മ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട 
വില്ലേ ജാഫീസർ വഴി 

നട ത്തി യ തിൽ 
ടി പി . റ്റി . തോമസ് എന്ന യാൾ 21-10 - 1995 -ാം തീയതി 
മരണപ്പെട്ടു വെന്നും പരേതന്റെ അവകാശിക ളായി താഴെ 
പറ യുന്ന ( ആറ് പേർ 

മാത മാ ണു ള്ള തന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


അന്വഷണം 


1 


മകൻ 


54 


അനിൽകുമാർ 
ബിന്ദു , ആർ . 


2 


മകൾ 


52 


6 


3 


ആശാലത , ആർ . 


50 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


മേൽ പറ ഞ്ഞിട്ടുള്ളവരാണ് പരേ ത യുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം അമ്പ ല പ്പുഴ 

തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി . കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ 


ബന്ധം 


1 


ചിന്നമ്മ 


ഭാര്യ 


85 


2 


തങ്കമണ 


മകൾ 


61 


3 


രാജി 


59 


4 


ജോസഫ് 


മകൻ 


57 


( 33 ) 


5 


55 


നമ്പർ എ4-55741 2021 . 


പി . റ്റി . പോൾ 


2021 ജൂൺ 21 . 


6 


തോമസ് 


53 


>> 


അമ്പലപ്പുഴ താലൂക്കിൽ അമ്പലപ്പുഴ വടക്ക് വില്ലേജിൽ 
എം . ആർ . 

വില്ല . അജീന 

കോംപ്ലക്സ് സ് വീട്ടിൽ 
മുഹമ്മദ് കുഞ്ഞ് , എ . കെ . എന്നയാൾ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് അവകാശ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ റഷീദാ ബീവി , എം . സമർപ്പിച്ച 
അപേ ക്ഷ യിന്മൽ 

വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 7-9-2018 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്ന രണ്ട് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


മേ ൽ പ റ ഞ്ഞ വരാണ് 

പരേ തന്റെ 

അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


ബന്ധ പ്പെട്ട 


( 2 ) 


നമ്പർ എഫ്4-2473 2021 , 


2021 ഫെബ്രുവരി 10 . 


ബം 


1 


റഷീദ ബീവി , എം . 


ഭാര്യ 


65 


2 


അജീന ആർ . മുഹമ്മദ് 


മകൾ 


31 


മേൽ പറ ഞ്ഞിട്ടുള്ള വരാണ് പരേ തന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപ മുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം അമ്പ ല പ്പുഴ 

തഹ ശീൽദാർ 

മുമ്പാക 
ഹാജരാകേണ്ടതാണ് . കാലാവധി . കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ എഴുപുന്ന 
വില്ലേ ജിൽ പുന്ന ഏഴ വീട്ടിൽ ഡോ . സി . ജോർജ്ജ് 
എന്നയാൾ 14-12-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന് വിവിധ 
ആവശ്യത്തിലേക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ ഭാര്യ മിനി ജോർജ്ജ് സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട 

വില്ലേ ജാഫീസർ വഴി 
നട ത്തി യ തിൽ ടി ഡാ . സി . ജോർജ്ജ് 
എന്ന യാൾ 

14 - 12 -2020 -  ാം തീയതി മര ണ പ്പെ ട്ടു വെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 ( മൂന്ന് 
പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


അന്വഷണം 


താലൂക്കാഫീസ് , 
അമ്പലപ്പുഴ , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


108 


3rd AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


5885 


പേര് 


വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


മിനി ജോർജ്ജ് 


ഭാര്യ 


59 


1 


66 


2 


ഡോ . കിച്ചു ജോർജ്ജ് 


മകൻ 


37 


2 


45 


3 


നീമ ജോർജ്ജ് 


മകൾ 


33 


3 


43 


4 


42 


മേൽപ്പ റ ഞ്ഞ വരാണ് 

പരേ തന്റെ 

അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


ഡി . വിജയകുമാർ ഭർത്താവ് 
സുധീഷ് കുമാർ , വി . പി . മകൻ 
സുനിതകുമാരി 

മകൾ 
സനീഷ് കുമാർ , വി . പി . മകൻ 

രേത്യു ടെ മാ താ പിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
മുകളിൽ പരാമർശിച്ചവർ മാത്രമാണ് പരേത യു ടെ 
നിയമാനുസൃത അവകാശികൾ എന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ 
നരിൽ ഹാജ രാ യി 

രേഖാ മൂലം സമർ പ്പി ക്കേ ണ്ട് 
താണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചേർത്തല . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Kuttanad Taluk 


( 3 ) 


നമ്പർ സി4-3261 2021 . 


2021 ജൂലൈ 5 . 


പരസ്യം 


( 1 ) 


നമ്പർ സി4-5374 2020 . 


2021 ജൂൺ 24 . 


കുട്ടനാട് താലൂക്കിൽ നെടുമുടി വില്ലേജിൽ നടുഭാഗം 
മുറിയിൽ സുചിത്രാലയം വീട്ടിൽ ചിത്രാംഗദൻ അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
നെടുമുടി വില്ലേജാഫീസർ മുഖാന്തിരം അ ന്വേഷണം 
നടത്തിയതിൽ താഴെ പറ യുന്ന വസ്തുതകൾ ബോദ്ധ്യ 
പ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ മകൻ സുരാജ് മോൻ , സി . 
26-5-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ കാവാലം വില്ലേജിൽ കാവാലം 
മുറിയിൽ വാടപ്പറമ്പ് വീട്ടിൽ ജയിംസ് ജോസഫ് വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കാവാലം വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ പിതാവ് 
ജോസ് ജയിംസ് 5-1-1997 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയ മാ നുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളത് . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


പേര് 


1 


വയസ് 


പരേതനുമായുള്ള 


അന്നമ്മ ജോസ് 


63 


മകൾ 


കമ 
നമ്പർ 


ബന്ധം 


2 


ജെയിംസ് ജോസഫ് 


മകൻ 


61 


1 


ഭാര്യ 


23 


3 


എലിസബത്ത് കുര്യാക്കോസ് 


മകൾ 


59 


2 


നേഹാമോൾ 
ഷൈലജ ചിത്രാംഗദൻ 
ആരാധിക് സൂരജ് 


മാതാവ് 


55 


4 


ഷനി ജെയിംസ് 


56 


>> 


3 


മകൻ 


10 മാസം 


പരേതന്റെ പിതാവ് ചിത്രാംഗദൻ ജീവിച്ചിരിപ്പുണ്ട് . 
ഇപ് കാ രം അ വ കാ ശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ മൂലം 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
മുകളിൽ പരാമർശിച്ചവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി 
രേഖാമൂലം സമർപ്പിക്കേണ്ട താണ് , കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


( 4 ) 


നമ്പർ സി4-3500 2021 . 


2021 ജൂലെ 5 . 


നമ്പർ സി4-3243 2021 . 


2021 ജൂൺ 16 . 


അവ കാശ 


കുട്ടനാട് താലൂക്കിൽ തലവടി വില്ലേജിൽ നടുവിലെ 
മുറിയിൽ പതിനെട്ടും പറമ്പിൽ വീട്ടിൽ ഡി . വിജയകുമാർ 
വിവിധ ആവശ്യങ്ങൾക്കായി 

സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൻ മേൽ തലവടി 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറ യുന്ന വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . 
അപേ ക്ഷ കന്റെ ഭാര്യ രത് നമ്മ ഗോപി 22 -2- 2021 - ൽ 
മ രണപ്പെട്ടിട്ടുള്ള താണ് . പ ര ത യുടെ നിയ മാ നു സ ത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ മുട്ടാർ വില്ലേ ജിൽ മുട്ടാർ 
മുറിയിൽ കറുകയിൽ വീട്ടിൽ ഉഷാകുമാരി , റ്റി . റ്റി . വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ മുട്ടാർ വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
ഭർത്താവ് ബിജു , കെ . കെ . 7-5-2021 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേ തന്റെ നിയ മാ നുസ്യത അവകാശികളാ യി 
പറയുന്നവർ മാത്രമാണുള്ളത് . 


താഴ 


109 


Salim A 


Digitally signed by Salim A 
Date : 2021.09.20 17:53:16 
+ 05'30 ' 


